Kerala Gazette No. 41 dated 14th October , 2008. 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 4169 / ലെജിൻ 2 / 2008 / ലെജി. 


തിരുവനന്തപുരം, 2008 ഒക്ടോബർ 14. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2008 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ 
( ഭേദഗതി) ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


G, 820/2008/DTP. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 215 


2008 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ 

( ഭേദഗതി) ബിൽ 


1993 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആക്ട് 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . - 1993 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആക്റ്റ് 
(1993 - ലെ 11 ) ഇതി നു ശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദ ഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിഒൻപതാം സംവത്സ ര ത്തിൽ താഴെപറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2008- ലെ കേരള സംസ്ഥാന 
പിന്നോക്ക വിഭാഗ കമ്മീഷൻ ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


- ( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1993- ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ 
കമ്മീഷൻ ആക്ടിലെ (1993- ലെ 11) 9 -ാം വകുപ്പിൽ, (2 ) -ാം ഉപവകുപ്പിനുശേഷം താഴെ 
പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


- “(3) പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ തോത്, കമ്മീഷൻ, അതതു 
സമയം വിലയിരുത്തുകയും, സംസ്ഥാന നിയമസഭയ്ക്ക് ആനുകാലിക റിപ്പോർട്ടുകൾ 
നൽകുകയും ചെയ്യേണ്ടതാണ്. . 


3. റദ്ദാക്കലും ഒഴിവാക്കലും - (1) 1995- ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗങ്ങൾ 
( സംസ്ഥാന സർവ്വീസുകളിലെ നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യൽ) 
ആക്ട് (1995 - ലെ 16 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെ യും , പ്രസ്തുത ആക്റ്റിലെ 5 -ാം 
വകുപ്പിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ 
ഈ ആക്ട് പ്രകാരം ചെയ്തതായോ അല്ലെങ്കിൽ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


കേരള സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് സംസ്ഥാന 
സർവ്വീസുകളിലെ നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്ന നിലവിലുള്ള 
വ്യവസ്ഥ തുടരുന്നതിനുവേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതിനാണ്, 1995- ലെ കേരള സംസ്ഥാന 
പിന്നോക്ക വിഭാഗങ്ങൾ ( സംസ്ഥാന സർവ്വീസുകളിലെ നിയമനങ്ങളോ തസ്തികകളോ 
സംവരണം ചെയ്യൽ) ആക്ട് ( 1995 - ലെ 16 ), അധിനിയമം ചെയ്തത്. ഇന്ദാസാഹ്നി 
അഭി യൂണിയൻ ഓഫ് ഇൻഡ്യ [ 2000 ( 1) എസ് സി സി 168) എന്ന കേസിൽ 
പ്രസ്തുത ആക്റ്റിലെ 3, 4, 6 എന്നീ വകുപ്പുകൾ ഭരണ ഘടനാ വിരുദ്ധമാണെന്ന് 
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുള്ളതും ആ വ്യവസ്ഥകളെ അസ്ഥിര 
പ്പെടുത്തിയിട്ടുള്ളതുമാണ്. അവശേഷിക്കുന്ന ഒരേ ഒരു വകുപ്പായ 5 -ാം വകുപ്പ് 
പിന്നോക്കവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ തോത് അതതു സമയം വിലയിരു 
ത്തുകയും നിയമസഭയ്ക്ക് ആനുകാലിക റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതിനായി 
സംസ്ഥാന പിന്നോക്കവിഭാഗ കമ്മീഷനെ അധികാരപ്പെടുത്തുന്നതാണ്. 


1993 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആക്ടിലെ (1993 - ലെ 11) 
വ്യവസ്ഥകൾ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥിരം കമ്മീഷനാണ് പിന്നോക്ക വിഭാഗ 
കമ്മീഷൻ. നിയമ പരിഷ് ക്ക രണ കമ്മിറ്റി പസ് തു ത 1995 - ലെ 16 –ം ആക്റ്റ് 
റദ്ദാക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. 


വേർപെടുത്തൽ തത്വപ്രകാരം ആക്റ്റ്മുഴുവനായുമല്ല, എന്നാൽ ഭരണഘടനയുടെ 
III -ാം ഭാഗത്തിലെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള 
വ്യവസ്ഥ കളെ മാത്രം പ്രവർത്തന രഹിത മായി വിധിച്ചാൽ മതിയാകു ന്ന താ ണ്. 
ആക്റ്റിന്റെ ചില വ്യവസ്ഥകളെ അസാധുവാക്കി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള തീരുമാനം, 
വേർപെടു ത്തിയ ഭാഗത്തിന് അത് നില വിലുള്ള പ്രകാ ര ത്തിൽ സ്വതന്ത്രമായി 
നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ആക്റ്റിന്റെ സാധുതയെ ബാധിക്കുന്നതല്ല . 


ഇവിടെ, ദോഷമാരോപിക്കപ്പെട്ട ആക്റ്റിൽ നിന്നും 3 - 4- 0 6 -ാം വകുപ്പുകൾ 
വേർപെടുത്തിയാൽ അതിന് ബാധിക്കപ്പെടാത്തതായി നിലനിൽപ്പില്ലാത്തതും സ്വതന്ത 
മായി നിലനിൽക്കാൻ കഴിയാത്തതുമാണ്. അതിനാൽ, ഫലത്തിൽ, ആക്റ്റ് മുഴുവനായും 
അസാധു വായി തീർന്നു , അതായത്, പരമോന്നത കോടതി ഇത് പ്രത്യക്ഷ മായി 
പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ പോലും ആക്ടിന്റെ ഒരു ഭാഗത്തിന്റെ അസാധുത ആക്റ്റ് 
മുഴുവനുമായും അസാധുവാകുന്നതിന് കാരണമായിതീർന്നു . ഇവിടെ, 3 - 4 -ം 6 
വകുപ്പുകൾ കൂടാതെ നിയമത്തിന്റെ ആവശ്യകത നടപ്പാക്കാൻ സാധിക്കുകയില്ല . 
വേർപെടുത്താത്ത ഭാഗം, അതായത്, 5 -ാം വകുപ്പിന് നിയമസാധുത ഇല്ലാത്തതായി 
പ്രഖ്യാപിച്ചില്ലെങ്കിൽപോലും അതിനെ പ്രാബല്യത്തിലാക്കാനാവാത്തതായിത്തീർന്നിട്ടുണ്ട്. 


- ഈ സാഹചര്യത്തിൽ 1993 - ലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ 
ആക്ട് ഭേദഗതി ചെയ്യുന്നതിന് യാതൊരു നിയമതടസ്സവും ഇല്ലാത്തിനാൽ, 1993 - ലെ 
കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആക്റ്റ് ( 1993 - ലെ 11) പ്രകാരം 
നേരത്തേ ന ൽ ക പ്പെട്ട ചു മ ത ല ക ൾ ക്ക് പുറമേ പിന്നോക്ക വിഭാ ഗ ങ്ങ ളു ടെ 
പിന്നോക്കാവസ്ഥയുടെ തോത് അതതു സമയം വിലയിരുത്തുന്നതിനും സംസ്ഥാന 
നിയമസഭയ്ക്ക് ആനുകാലിക റിപ്പോർട്ടുകൾ നൽകുന്നതിനുമുള്ള അധിക ചുമതല 
കമ്മീഷനിൽ നില നിറുത്ത ത്തക്ക വിധം പ്രസ്തുത ആക്ട് ഭേദഗതി ചെയ്യുവാൻ 
തീരുമാനിച്ചു . 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടു വരികയും ചെയ്താൽ 
- സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


എ . കെ . ബാലൻ. 


